| Reg . No . രജി. നമ്പർ 
KL/ TV ( N ) / 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


GOVERN 


. 


ര സ 
MENT OF 


KERALA 


नत्यमेव 


സ് 


ദ 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


3rd November 2009 

2009 നവംബർ 3 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LIV 
വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


12th Karthika 1931 
1931 കാർത്തികം 12 


PART III 
Education Department 


PROCEEDINGS 
OF THE DEPUTY DIRECTOR , ALAPPUZHA 


Manager proves his ownership of the school along with 
all the properties both movable and immovable . Hence 
the request of the Manager for the change of name of the 
school deserves consideration . 

In the circumstances stated above and in exercise of 
the powers conferred vide Rule 5 Chapter III KER , the 
undersigned is pleased to accord sanction for the change 
of name of the school "LPS Vallikunnam to 
‘N . Vijayalekshmi Memorial LPS ? (N . V. M . L . P. S .), 
Vallikunnam . 


Alappuzha. 


| (Sd.) 
Deputy Director (Education ). 


No . B5/9542/2007/DDE. 

28th September 2007. 
Ref: (1) Letter No . NS4/35730/07/DPI dated 23 -5-2007. 
| (2 ) Letter dated 26-12 - 2005 from the Manager, LPS 

Vallikunnam . 
(3 ) Letter dated 31 - 8 - 2007 No , D / 7674/ 05 of AEO 
Kayamkulam. 

ORDER 
LPS Vallikunnam is an aided individual Management 
School under the jurisdiction of Assistant Educational 
Office, Kayamkulam . 

The Manager Sri K . R . Rajesh vide reference (2 ) has 
requested to change the name of L . P. S . Vallikunnam to 
N . Vijayalekshmi Memorial Lower Primary School, 
Vallikunnam (N . V . M . L . P. S . Vallikunnam ) in order to 
comemorate the name of his mother, late N . Vijayalekshmi. 

The matter has been examined in detail in 
consultation with Assistant Educational Officer , 
Kayamkulam and with relevant records produced by the 
Manager. The copy of the deed submitted by the 


നോട്ടിഫിക്കേഷൻ 


നമ്പർ റ്റി. എക്സ് 


. 4 /8375/ 2009. 


2009 ഒക്ടോബർ 10. 


സാങ്കേതിക പരീക്ഷാ കൺ ട്രോ ളർ 2008 ഏപിൽ 
മാസത്തിൽ നട ത്തിയ മെക്കാനിക്കൽ എൻജിനീയറിംഗ് 
ഡിപ്ലോമാ പരീക്ഷ യിൽ തിരൂർ എസ്. എസ്. എം . 
പോളിടെക്നിക്കിൽനിന്നും 85020788 രജിസ്റ്റർ നമ്പർ പ്രകാരം 
പാസായ ശീമാൻ ദീപക്, കെ . എന്ന ആൾക്ക് നൽകിയ 


Gaz . No . 43 /09 /DTP. (Education ). 


KERALA GAZETTE 


[PART III 


ഡിപ്ളോമ സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടു പോ യി രി ക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 
- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


പ്രകാരം പാസായ ശ്രീമാൻ ബി . വാസുദേവൻ പിള്ള എന്ന 
ആൾക്ക് നൽകിയ കെ . ജി . സി. ഇ . സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു 

പോ യി രി ക്കു ന്നു . ആർക്കെ ങ്കിലും ഈ സർട്ടിഫിക്കറ്റ് 
കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, 
തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ അയച്ചു തരുവാൻ 
താല്പര്യപ്പെടുന്നു . 


( 2 ) 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീ യതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


നമ്പർ റ്റി. എക്സ് . 10 / 10797 / 2008. 2009 ഒക്ടോബർ 15. 

-- സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1988 സെപ്റ്റംബർ 
മാസത്തിൽ നടത്തിയ കെ . ജി . സി. ഇ . പരീക്ഷയിൽ അടൂർ 
സർക്കാർ പോളിടെക്നിക്കിൽനിന്നും 22442 / 1988 രജിസ്റ്റർ നമ്പർ 


സാങ്കേതിക പരീക്ഷാ വിഭാഗം, 

( ഒപ്പ്) 
തിരുവനന്തപുരം. 

സാങ്കേതിക പരീക്ഷാ കൺട്രോളർ. 


